Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N ) /634/ 2012 -14 


GOVERNS 
8 


ം 


ക 


പ 


ൾ 


ള സർക് 


ാർ. . . 
KERALA 


ഴ് 


NMENT OF 


tl cf Kk ddy 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2014 മേയ് 27 
27th May 2014 

1189 ഇടവം 13 
13th Idavam 1189 
1936 ജേഷ്ഠം 6 
6th Jyaishta 1936 


Vol. III 


2 


| 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . ഡബ്ലു . ഇ . - 524 / 2014 . 


2014 ഏപ്രിൽ 30. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന ജോലിക്കു വേണ്ടി 
പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രാഥമിക 
എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത മൽസരസ്വഭാവമുള്ള പ്രത്യേകം 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 24 - 5 - 2014 മുതൽ 31- 5 - 2014 ഉച്ചയ്ക്ക് 
ഒരുമണിവരെ ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതും 31 - 5 - 2014 ഉച്ചയ്ക്ക് 2 മണിവരെ ടി 
ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 
3 മണിക്ക് ജില്ലാ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 


KERALA GAZETTE 


[PART III 


ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തുമാ ണ് . ഏതെങ്കിലും 
കാരണവശാൽ അന്നേ ദിവസം അവധിയായാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം മേൽ ദർഘാസ് സംബ ന്ധിച്ച് എല്ലാ 
നടപടിക്രമങ്ങളും നടത്തുന്നതുമായിരിക്കും. 

- ദർഘാസ് നമ്പരും പവ ത്തി യുടെ പേരും 
ജി . ഡബ്ലു . ഇ ./ 04 / 2014 - 15 - കുഴൽ കിണർ നിർമ്മാണത്തിന് 
ആ വ ശ്യ മായ 140 മി . മീ . 6 KG/ CM2 പി . വി . സി . 
പൈപ്പിന്റെ സപ്ലെ( ഐ .എസ്. ഐ . മാർക്കുള്ളത്)- 300 മീറ്റർ. 

നിരതദ്രവ്യം - രേഖപ്പെടുത്തുന്ന തുകയുടെ 1 % ( മിനിമം 
തുക 1,500). 

ദർഘാസ് ഫോറത്തിന്റെ വില 400 + ST. 


പണി തീർക്കേണ്ട കാലാവധി- - കരാർ ഉറപ്പിക്കുന്ന തീയതി 
മുതൽ 15 ദിവസം. 


- ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കായോ ഡാറ്റായോ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് പ്രമാ ണ ങ്ങൾ പരസ്പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കു ന്ന തും നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
ദർ ഘാ സു കൾ സ്വീക രിക്കു ന്ന ത ല്ല . നിര ത ദ വ്യം 
ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ 
ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള 
അധികാരം ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീസറിൽ 
നിക്ഷി പ് ത മാ യി രി ക്കും . ഭൂജല വകു പ്പിലെ ദർഘാസ് 
സം ബ ന്ധിച്ച എല്ലാ നിയ മ ങ്ങളും ചട്ട ങ്ങളും ഇതിനും 
ബാധ ക മാ യി രി ക്കും . ഇതു സംബ ന്ധ മായ കൂടു തൽ 
വിവരങ്ങൾ ഭൂജലവകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീസിൽ 
നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് 
അറിയാവുന്നതാകുന്നു . 


ഭൂജല വകുപ്പ് 
ജില്ലാ ഓഫീസ്, 

പി. എൻ. അജിത്കുമാർ , 
എറണാകുളം, കൊച്ചി- 682 030, ജില്ലാ ഓഫീസർ ( ഇൻചാർജ്). 
ഫോൺ: 0484 2426331. 


